Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 0a ). MMO 
KL /TV (N )/634 / 2012 - 14 


GOVERN 


09 


08 


qoo . 


99m3 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th December 2012 
2012 wlmomo 4 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 


No . 1 26 


Veljo 1 s 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


13th Agrahayana 1934 
1934 COL2OOOM . 13 


PART III 
Stores Purchase 


Department of Insurance Medical Services 


TENDER NOTICE 
[No. DIMS/ TN . 03/2012 - 13 ] 


No . F4 -17536 (a)/2012/DIMS. 


9th November 2012. 


Sealed competitive tenders are invited for the supply 
of following Hospital Equipments from original 
manufacturers or approved /authorized agencies for the 
use of ESI Hospital, Feroke , Kozhikode subject to the 
conditions mentioned herewith . 
SI. Items Description with 

Quantity 
No. Specification 

Nos. 


8 Baby Oxymeter 
9 Enema Coat — Standard size 

Stainless steel 
10 Oxygen trolly cylinder and flow meter 
11 Weighing Machine - Digital 
12 Patient Shifter — Standard size 

Stainless steel 
13 ICU Coat - Size 2000 980 

420 /770 
Railed — Stainless 
Steel-adult - 3 
Function 
Manual 


1 


2 
3 


Suction apparatus - Electric -500 watts 

(High pressure ) 
Pulse Oxymeter — Finger type 
Delivery cost with Lithotomy pole 

Foot end adjustable stainless steel 
Streak Retinoscope 
Ophthalmo scope 
90 D lens 
Otoscope 


4 
5 
6 
7 


PAC – 3,40,000 . 
EMD 3,400 
Cost of tender form : 

Original — 735 (Including VAT ). 
Duplicate — 420 ( Including VAT ). 


12. The undersigned reserve the right to increase or 

decrease the quantity specified . 
The successful bidder shall deposit , a sum 
equivalent to 5 % of the value of the contract as 

security deposit. 
· The undersigned reserves the right to accept or 

reject the tender without assigning any reasons 
thereof as provided under Stores Purchase Rules. 

ഇൻ ഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസ് വകുപ്പിലെ 
കോഴിക്കോട് ഇ .എസ്. ഐ . ആശുപ്രതിയിലേക്ക്താഴെപ്പറയുന്ന 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് അംഗീകൃത 
ഉൽപ്പാദകരിൽ നിന്നും വിതരണക്കാരിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ളമുദ്രവച്ച ടെണ്ടറുകൾ ഇതോടൊപ്പം 
ചേർത്തിട്ടുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി ക്ഷണിച്ചുകൊള്ളുന്നു . 


ക്രമ 
നമ്പർ 


ഐറ്റവും സ്പെസിഫിക്കേഷനും 


എണ്ണം 


4 


3 


Tender forms can be obtained either direct from the 
Office of the Director of Insurance Medical Services , 
Thiruvananthapuram on payment of its actual cost or on 
post by paying 50 plus the cost of tender form 
mentioned above by way of Money Order , for getting the 
from through post. 

Last date and time issue of tender form - Upto 
10 - 12 - 2012 , 3 p . m . 

Last date and time of receipt of tender - Upto 
11 - 12- 2012 , 4 p . m . 
Date and time of opening of tender - 12-12- 2012 , 3 p . m . 

CONDITIONS 
1. The items should be supplied directly to the ESI 

Hospital, Feroke, Kozhikode . The cost of each item 
should be inclusive of taxes, duties , delivery charges 

etc . 
2 . The EMD shown above should be in form of DD , 

drawn from a Nationalised Bank in favour 
of the Director, Insurance Medical Services , 
Thiruvananthapuram (payable at Thiruvanan 
thapuram ). This should be furnished along with duly 

filled up tender form . 
3. The cover containing tender and other documents 

shall be sealed and kept in a single cover 
superscribed with Tender No., due date and time. 
The cover thus prepared shall reach to Director, 
Insurance Medical Services, Thycaud , 
Thiruvananthapuram on or before the due date and 

time specified . 
4 . Cost of tender forms once paid will not be refunded . 

Tenders not in prescribed form and with inadequate 
EMD are liable to be rejected . Tender received after 
the specified date and time will not be accepted on 

any account. 
5 . All other conditions mentioned in the tender form 

and Kerala Store Purchase Manual are applicable to 

this tender . 
6 . Delivery shall be made within 30 days from the date 

of issue of the purchase order. 
7. The item should be delivered /installed at the ESI 

Hospital, Feroke , Kozhikode , as the case may be , at 

the risk and cost of the supplier. 
8 . The equipment must be a newly manufactured item 

and not a reconditioned one . 
9 . The item shall carry ISI mark / ISO certificate, as the 

case may be wherever applicable. 
10 . Payment will be made within one month from the 

date of receipt of the equipment in good condition / 
installation of the equipment and its satisfactory 

functioning . 
11. The bidder shall furnish attested copy of their 

registration certificate , TIN and TAN certificate etc . 
issued by the competent authority. 


- 1 സക്ഷൻ അപ്പാരറ്റസ് ഇലക്ട്രിക് 500 വാട്ട്സ് 

( ഹൈ പ്രഷർ) 
2 പൾസ് ഓക്സീമീറ്റർ ഫിംഗർ ടൈപ്പ് 

ഡെലിവറി കോട്ട് വിത്ത്ലിത്തോട്ടമി പോൾ - 
ഫൂട്ട് എന്റ് അഡ്ജസ്റ്റബിൾ സ്റ്റെയിൻലസ് 
സ്റ്റീൽ 
- സ്ത്രീക് റെറ്റിനോസ്കോപ്പ് 
5 ഒഫ്താൽമോസ്ക്കോപ്പ് 

90 ഡി ലെൻസ് 
7 ഒട്ടോകോപ്പ് 
8 ബേബി ഓക്സീമീറ്റർ 
9 എനിമ കോട്ട് സ്റ്റാൻഡേർഡ് സൈസ് 

-- സ്റ്റെയിൻലസ് സ്റ്റീൽ 
10 ഓക്സിജൻ ട്രോളി സിലിണ്ടർ ആന്റ് 

ഫ്ളോ മീറ്റർ 
11 വെയിംഗ് മെഷീൻ - ഡിജിറ്റൽ 
12 പേഷ്യന്റ് ഷിഫ്റ്റർ സ്റ്റാൻഡേർഡ് സൈസ് 

സ്റ്റെയിൻലസ് സ്റ്റീൽ 
13 ഐ . സി. യു . കോട്ട് സൈസ് 2000 " 980 " 420/770 

റെയിൽഡ് സ്റ്റെയിൻലസ് 
സീൽ അഡൽട്ട് 3 ഫങ്ഷൻ 
മാന്വൽ 


- 


2 


അടങ്കൽ തുക - 3.40,000 . 


നിരതദ്രവ്യം - 


3,400 . 


ടെണ്ടർ ഫോമിന്റെ വില : 


- അസ്സൽ - 735 (ടാക്സസുൾപ്പെടെ). 

പകർപ്പ് - 420 (ടാക്സൾപ്പെടെ). 
ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസിന്റെ ഓഫീസിൽ 
നിന്നും പണമായി നേരിട്ടോ അല്ലെങ്കിൽ ടി വിലയ്ക്ക് പുറമേ 
- 50 കൂടി മണിയോർഡറായി നൽകി പോസ്റ്റൽ മുഖാന്തിരമോ 
ഫോമുകൾ വാങ്ങാവുന്നതാണ്. 


14 . 


ടെണ്ടർ ഫോറം വിതരണം ചെയ്യുന്ന അവസാന 
തീയതി- - 10 - 12 - 2012, 3 മണിവരെ. 


സ്റ്റോർ പർച്ചേസ് റൂൾസ് പ്രകാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
അധികാരിക്ക് കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ 
സ്വീകരിക്കുന്നതിനോ തള്ളിക്കളയുന്നതിനോ ഉള്ള 
അധികാരമുണ്ടായിരിക്കും. 


ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതി - 11 - 12 - 2012 , 
4 മണിവരെ. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 12 - 12 - 2012 , 3 
മണിക്ക്. 


Directorate of Insurance 
Medical Services, 
Thiruvananthapuram - 14. 


( Sd.) 


Director. 


നിബന്ധനകൾ 
1. ഈ സാധനങ്ങൾ കോഴിക്കോട് ഫെറോക്ക് ഇ .എസ്. ഐ . 
ആശുപത്രിയിൽ നേരിട്ട് സപ്ലെചെയ്യേണ്ടതാണ്. 
എല്ലാവിധ നികുതികളും ഡട്ടികളും ഡെലിവറി 
ചാർജ്ജും ഉൾപ്പെട്ടതായിരിക്കണം. ഓരോ സാധന 

ത്തിന്റെയും ക്വാട്ട് ചെയ്യേണ്ട വില . 
2. മുകളിൽ കാണിച്ച പ്രകാരമുള്ള നിരതദ്രവ്യം ഡയറക്ടർ, 
ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസ്, തിരുവനന്തപുരം 
പേരിൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നെടുത്തതും 
തിരുവനന്തപുരത്ത് മാറാവുന്നതുമായ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
വ്യക്തമായി പൂരിപ്പിച്ച് ടെണ്ടർ ഫോറത്തിനൊപ്പം 
നൽകേണ്ടതാണ്. 
- പൂരിപ്പിച്ച ടെണ്ടർ ഫോറവും മറ്റ് രേഖകളും ഒരു 
കവറിനുള്ളിലാക്കി സീൽ ചെയ്ത്, ടെണ്ടർ നമ്പരും 
ടെണ്ടർ നൽകേണ്ട തീയതിയും കവറിന്റെ പുറത്തെഴുതി 
ഡയറക്ടർ, ഇൻഷ്വറൻസ് മെഡിക്കൽ സർവ്വീസസ്, 

തൈക്കാട്, തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ ഇതിൽ 
പറഞ്ഞിരിക്കുന്ന തീയതിയും സമയത്തിനും മുമ്പായി 
എത്തിക്കേണ്ടതാണ്. 
- ടെണ്ടർ ഫോറത്തിന്റെ വില തിരികെ നൽകുന്നതല്ല. 
നിശ്ചിത ഫോമിലല്ലാത്തതും ആവശ്യമായ നിരതദ്രവ്യം 
ഇല്ലാത്തതുമായ ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. 
മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള തീയതിക്കും സമയത്തിനും 

ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . 
5. ടെണ്ടർ ഫോമിലും കേരള സ്റ്റോർ പർച്ചേസ് മാന്വലിലും 

പ്രതിപാദിച്ചിട്ടുള്ള വ്യവസ്ഥകൾ ഇതിന് ബാധകമാണ്. 
6. പർച്ചേസ്ഓർഡർ തീയതിതൊട്ട് മുപ്പത് ദിവസത്തിനകം 

സാധനം ഡെലിവറി ചെയ്യണം. 
7 . ഐറ്റങ്ങൾ കോഴിക്കോട് ഫറോക്ക് ആശുപത്രിയിൽ 
എത്തിച്ച് സ്ഥാപിച്ചു നൽകേണ്ടത് സപ്ലയറുടെ 
ഉത്തരവാദിത്വവും ചുമതലയുമാണ്. 
8. സപ്ലേ ചെയ്യുന്ന സാധനങ്ങൾ പുതിയതായി 

നിർമ്മിച്ചവയായിരിക്കണം. റീ -കണ്ടീഷൻ ചെയ്തവ 

ആയിരിക്കരുത്. 
9. ISI മാർക്ക്, ISO മാർക്ക് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ 
ആവശ്യമായ ഐറ്റങ്ങൾക്ക്ഉണ്ടായിരിക്കണം. 
സാധനങ്ങൾ നല്ല കണ്ടീഷനിൽ സ്ഥാപിച്ച് ഇവ 
ഭംഗിയായി പ്രവർത്തിക്കുന്നതായി കണ്ടത്തി ഒരു 

മാസത്തിനകം പേയ്മെന്റ് നൽകുന്നതാണ്. 
11. - ടെണ്ടർ നൽകുന്ന സ്ഥാപനംതങ്ങളുടെ സ്ഥാപനത്തിന്റെ 

രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, TIN/ TAN സർട്ടിഫിക്കറ്റിന്റെ 

പകർപ്പ് എന്നിവ നൽകേണ്ടതാണ്. 
12. ഈ ടെണ്ടറിൽ പറയുന്ന സാധനങ്ങളുടെ എണ്ണത്തിൽ 

കൂടുതൽ കുറവ് വരുത്തുന്നതിന് പർച്ചേസ് ഓഫീസർക്ക് 

അധികാരമുണ്ടായിരിക്കും. 
13 . പർച്ചേസിനായി തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം 

കോൺട്രാക്ട്തുകയുടെ 5 % സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 
നൽകേണ്ടതാണ്. 


10 . 


